Kerala Gazette No. 39 dated 1st October, 2019 . 


PART I 


Section iii 


सत्यमेव जयते 


E 


GOVERNO 


. 


കേ 


ള സർക്ക 


NMENT OF 


ഒാർ 
KERALA 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണം- എ ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 5516 ലെഗ്. എ2/ 2017 / നിയമം. 


2017 ജൂൺ 19 
തിരുവനന്തപുരം, 1192 മിഥുനം 5 

1939 ജ്യേഷ്ഠം29. 


കേരള സംസ്ഥാന നിയമസഭയുടെതാഴെ പറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ 
അറിവിലേയ്ക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു . നിയമസഭ പാസ്സാക്കിയ 
പ്രകാരമുള്ള ബില്ലിന് 2017 ജൂൺ 16 -ാം തീയതി ഗവർണ്ണറുടെ അനുമതി ലഭിച്ചു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


ബി . ജി . ഹരീന്ദ്രനാഥ്, 
നിയമ സെക്രട്ടറി. 


G . 34 / 2017/DTP . 


2017 - ലെ 11 -ാം ആക്റ്റ് 


2017 - ലെ കേരള ധനകാര്യ ആക്റ്റ് 


2017 - 2018 സാമ്പത്തിക വർഷത്തേക്കുള്ള കേരള സർക്കാരിന്റെ 
ചില ധനകാര്യ നിർദ്ദേശങ്ങൾക്ക് പ്രാബല്യം 

നൽകുന്നതിനുള്ള 


ഒരു 


ആക്റ്റ് 


പീഠിക - 2017 - 2018 സാമ്പത്തിക വർഷത്തേക്കുള്ള കേരള സർക്കാരിന്റെ 
ചില ധനകാര്യ നിർദ്ദേശങ്ങൾക്ക് പ്രാബല്യം നൽകേണ്ടത് യുക്തമായിരിക്കുകയാൽ ; 


ഭാരത റിപ്പബ്ലിക്കിന്റെ അറു പ ത്തി യെട്ടാം സം വ ത്സ ര ത്തിൽ താഴെ 
പറയുംപ്രകാരം നിയമമുണ്ടാക്കുന്നു : 


- 1. ചുരുക്കപ്പേരും പ്രാരംഭവും:- (1) ഈ ആക്റ്റിന് 2017 - ലെ കേരള ധനകാര്യ 
ആക്ട് എന്ന് പേര് പറയാം. 


(2) ഈ ആക്റ്റിൽ മറ്റുവിധത്തിൽ വ്യവസ്ഥചെയ്ത പ്രകാരമൊഴികെ, ഇത് 2017 
ഏപ്രിൽ 1 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി കരുതപ്പെടേണ്ടതാണ്. 

2. 1959- ലെ 17 -ാം ആക്ടിന്റെ ഭേദഗതി. 1959 - ലെ കേരള മുദ്രപ്പത് ആക്ടിൽ 
( 1959 - ലെ 17 ); 


( 1) 2 -ാം വകുപ്പിൽ, 


( എ ) ( ഇ ) ഖണ്ഡത്തിൽ, “ ഒട്ടിച്ചതോ അടിച്ചതോ ആയ മുദ്രയുണ്ടെന്നും 

എന്ന വാക്കുകൾക്കു പകരം “ ഒട്ടിച്ചതോ അടിച്ചതോ ആയ 
മുദ്രയോ അല്ലെങ്കിൽ ഇ -മുദ്രയോഉണ്ടെന്നും എന്ന വാക്കുകളും 
ചിഹ്നവും ചേർക്കേണ്ടതാണ്; 


( ബി ) ( ഇ ) ഖണ് ഡ ത്തിനു ശേഷം താഴെ പറ യു ന്ന ഖണ് ഡം 

ചേർക്കേണ്ടതാണ്, അതായത് - 


- “( ഇഎ ) “ ഇ -മുദ്ര എന്നാൽ മുദ്ര വില നൽകി യ തായി 
സൂചിപ്പിക്കുന്നതിന്, കേരള സർക്കാർ നൽകുന്ന ഇലക്ട്രോണിക് 
രൂപത്തിലുള്ള അടയാളം എന്ന് അർത്ഥമാകുന്നു ; ; 


10 


( സി) ( പി ) ഖണ് ഡ ത്തിന് ശേഷം താഴെ പറയുന്ന ഖണ് ഡം 

ചേർക്കേണ്ടതാണ്, അതായത് - 


"" ( പിഎ ) “ രജിസ്റ്ററിംഗ് ഉദ്യോഗസ്ഥൻ എന്നാൽ 1908 - ലെ 
രജിസ്ട്രേഷൻ ആക്റ്റിലെ ( 1908 - ലെ XVI -ാം കേന്ദ്ര ആക്ട്) , 6 -ാം 

വകുപ്പിൻകീഴിൽ നിയമിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥൻ എന്നർത്ഥമാകുന്നു ; ; 
( ഡി ) (ക്യുക്യു ) ഖണ്ഡത്തിൽ, 

- (i) “ അടയാളമോ മുദ്രയോ അല്ലെങ്കിൽ പ്രമാണീകരണമോ” എന്ന 
വാക്കു കൾക്കു പകരം “ അ ട യാ ളമോ മുദയോ ( പമാ ണീ ക ര ണ മോ 
മുദ്രണമോ അല്ലെങ്കിൽ ഇ -മുദ്രയോ” എന്ന വാക്കുകളും ചിഹ്നവും ചേർക്കേണ്ടതാണ്; 

( ii ) “ ഒട്ട് മുദ്രയോ അടിച്ചമുദ്രയോ എന്ന വാക്കുകൾക്കു പകരം “ ഒട്ട് 
മുദ്രയോ അടിച്ചമുദ്രയോ ഇ -മുദ്രയോ” എന്ന വാക്കുകളും ചിഹ്നവും ചേർക്കേണ്ടതാണ്; 

- ( 2) 10 -ാം വകുപ്പിൽ, ( 2 ) -ാം ഉപവകുപ്പിന്റെ ( ബി) ഖണ്ഡ ത്തിൽ “ അടിച്ച 
മുദ്രയുള്ള” എന്ന വാക്കുകൾക്ക് പകരം “അടിച്ച മുദ്രയോ ഇ -മുദ്രയോ ഉള്ള” എന്ന 
വാക്കുകളും ചിഹ്നങ്ങളും ചേർക്കേണ്ടതാണ്; 


(3 ) 10എ വകുപ്പിന് ശേഷം താഴെ പറയുന്ന വകുപ്പ് ചേർക്കേണ്ടതാണ്, 
അതായത്: 


“ 10ബി. കേന്ദ്ര റെക്കോർഡ് സൂക്ഷിപ്പ് ഏജൻസിയുടെ നിയമനം. 
സർക്കാരിന്, ഔദ്യോഗിക ഗസറ്റ് വിജ്ഞാപനം വഴി, ട്രഷറി വകുപ്പിനെ, 
കേന്ദ്ര റിക്കാർഡ് സൂക്ഷിപ്പ് ഏജൻസിയായി നിയമിക്കാവുന്നതും അതിന് 
ഇ -മുദ്ര വിതരണം ചെയ്യുന്നത് സംബന്ധിച്ച്, നിർണ്ണയിക്കപ്പെടാവുന്ന 

പ്രകാരമുള്ള കർത്തവ്യങ്ങളും ചുമതലകളും ഉണ്ടായിരിക്കുന്നതുമാണ്. ; 
( 4 ) 12 -ാം വകുപ്പിന് ശേഷം താഴെ പറയുന്ന വകുപ്പ് ചേർക്കേണ്ടതാണ്, 
അതായത്: 


“ 12എ . ഇ -മുദ്ര റദ്ദാക്കൽ. - ( 1) രജിസ്റ്ററിംഗ് ഉദ്യേഗസ്ഥനോഅല്ലെങ്കിൽ 
സർക്കാർ ഇതിലേയ്ക്കായി അധികാരപ്പെടുത്തിയ മറ്റ് ഏതെങ്കിലും 
ഉദ്യോഗസ്ഥനോ, ഒരു കരണത്തിലെ ഏതെങ്കിലും ഇ -മുദ്ര അത് വീണ്ടും 
ഉപയോഗിക്കാൻ സാധ്യമല്ലാത്ത വിധം ഓൺലൈൻ വെരിഫിക്കേഷൻ 
സംവിധാനം വഴി നിർണ്ണയിക്കപ്പെടാവുന്ന പ്രകാരം, റദ്ദാക്കേണ്ടതാണ്. 


- ( 2) റദ്ദാക്കപ്പെടാത്ത ഒരു ഇ -മുദ്ര പതിച്ച് ഏതെങ്കിലും കരണം, 
അപ്രകാരമുള്ള മുദ്ര സംബന്ധിച്ചിടത്തോളം, മുദ്ര പതിച്ചതല്ലാത്തതായി 
കരുതപ്പെടുന്നതാണ്. ; 


( 5) 13 -ാം വകുപ്പിൽ, 

- ( എ ) മാർ ജി ന ൽ ശീർ ഷ ക ത്തിൽ, “ അടിച്ച മുദ്രയുള്ള എന്ന 
വാക്കുകൾക്കു പകരം “അടിച്ച മുദ്രയുള്ളതോ ഇ -മുദ്രയുള്ളതോ ആയ എന്ന 
വാക്കുകളും ചിഹ്നവും ചേർക്കേണ്ടതാണ്; 

( ബി ) നില വിലുള്ള വ്യവസ്ഥയിൽ, “ അടിച്ച മുദയുള്ള എന്ന 
വാക്കുകൾക്കുപകരം “ അടിച്ച് മുദ്രയോ ഇ -മുദ്രയോ ഉള്ള” എന്ന വാക്കുകളും ചിഹ്നവും 
ചേർക്കേണ്ടതാണ്; 


- ( 6) 47 -ാം വകുപ്പിൽ , “ അടിച്ച മുദ്രകൾക്ക്” എന്ന വാക്കുകൾക്കുപകരം 
“ അടിച്ച മുദ്രകൾക്ക് അല്ലെങ്കിൽ ഇ -മുദ്രകൾക്ക് എന്ന വാക്കുകളും ചിഹ്നവും 
ചേർക്കേണ്ടതാണ്; 


| (7) 69 -ാം വകുപ്പിന്റെ (2) -ാം ഉപവകുപ്പിൽ, ( എ ) ഖണ്ഡത്തിന് ശേഷം, താഴെ 
പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതാണ്, അതായത് 


“( എഎ ) ഇ - പേയ്മെന്റ്മുഖേന മുദ്രവില നൽകുന്നതിന്റെയും അത് 
തിരികെ നൽകുന്നതിന്റെയും രീതി”. 


കേരള പൊതു 


3. 1963 - ലെ 15 –ം ആക്റ്റിന്റെ ഭേദ ഗ തി . 1963 - ലെ 
വില്പന നികുതി ആക്റ്റിൽ ( 1963 - ലെ 15 ), 23 ബി വകുപ്പിൽ - 


( എ ) ( 3 ) -ാം ഉപവകുപ്പിൽ, “2017 ഫെബ്രുവരി 28 എന്ന വാക്കുകൾക്കും 
അക്ക ങ്ങൾക്കും പകരം “2017 ഡിസം ബർ 31 എന്ന വാക്കുകളും അക്ക ങ്ങളും 
ചേർക്കേണ്ടതാണ്; 

- ( ബി ) ( 4 ) -ാം ഉപവകുപ്പിൽ, “2017 ഫെബ്രു വരി 28 -ാം തീയതിയോ എന്ന 
വാക്കുകൾക്കും അക്കങ്ങൾക്കും പകരം “2017 ഡിസംബർ 31 -ാം തീയതിയോ” എന്ന 
വാക്കുകളും അക്കങ്ങളും ചേർക്കേണ്ടതാണ്; 


( സി ) ( 8 ) –ം ഉപ വ കു പ്പിന് ശേഷം, താഴെ പറ യു ന്ന ഉപ വ കുപ്പ് 
ചേർക്കേണ്ടതാണ്, അതായത്: 

- “ ( 9 ) ഒരു വ്യാപാരി 2 016 - 17 വർഷ ത്തിൽ ഓപ്ഷൻ ഫയൽ 
ചെയ്യുകയും എന്നാൽ ഈ വകുപ്പനുസരിച്ച് മുഴുവൻ തുകയും അടയ്ക്കുന്നതിൽ 
പരാജയപ്പെടുകയും ചെയ്യുന്നപക്ഷം, മുൻ ഓപ്ഷൻ പ്രകാരം നൽകിയിട്ടുള്ള തുക 
പുതിയ ഓപ്ഷൻ പ്രകാരം നൽകിയ തുകയായി കണക്കാക്കേണ്ടതാണ്. . 

4. 1976- ലെ 32 -ാം ആക്റ്റിന്റെ ഭേദഗതി. - 1976 - ലെ കേരള ആഡംബരങ്ങളി 
ന്മേലുള്ള നികുതി ആക്ടിലെ ( 1976- ലെ 32 ), 10 ബി വകുപ്പിന് പകരം താഴെ പറയുന്ന 
വകുപ്പ് ചേർക്കേണ്ടതാണ്, അതായത്: 


- 12 


“10ബി. ചില സംഗതികളിൽ കുടിശ്ശിക കുറവ് ചെയ്യൽ.- ( 1 ) ഈ 
ആക്സിലോ അതിൻകീഴിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ചട്ടങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും 
കോടതിയുടെയോ ട്രൈബ്യൂണലിന്റെയോ അപ്പലേറ്റ് അതോറിറ്റിയുടെയോ ഏതെങ്കിലും 
വിധിന്യായത്തിലോ ഡിക്രിയിലോ ഉത്തരവിലോ എന്തുതന്നെ അടങ്ങിയിരുന്നാലും, 2011 
മാർച്ച് 31 -ാം തീയതി ഉൾപ്പെടെയും അതുവരെയും ഉള്ള കാലയളവുമായി ബന്ധപ്പെട്ട്, 
ഈ ആക്റ്റ് പ്രകാരം നൽകേണ്ട നികുതിയോ മറ്റ് ഏതെങ്കിലും തുകയോ കുടിശ്ശിക 
വരുത്തിയിട്ടുള്ള ഒരു നികുതിദായകന്, കുടിശ്ശികയുള്ള നികുതി തുകയും മുപ്പത് 
ശതമാനം പിഴതുകയും നൽകിക്കൊണ്ട്, നികുതി തുകയിന്മേലുള്ള പലിശയ്ക്കും പിഴ 
തുകയിന്മേലുള്ള പലിശയ്ക്കും മുഴു വൻ കുറവുചെയ്യലും, പ്രയോജനപ്പെടുത്തി, 
കുടിശ്ശിക തീർപ്പാക്കുന്നതിനുവേണ്ടി ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. 


( 2) 1968 - ലെ കേരള നികുതിവസൂലാക്കൽ ആക്റ്റിൽ ( 1968 - ലെ 15 ), 
എന്തു തന്നെ അട ങ്ങി യി രു ന്നാലും, ( 1) -ാം ഉപ വകു പ്പു പ്രകാ രമുള്ള കുടിശ്ശിക 
കുറവുചെയ്യൽ, നികുതിവസൂലാക്കൽ നടപടികൾ ആരംഭിച്ചിട്ടുള്ള സംഗതികളിൽ 
ബാധകമാകുന്നതും, അങ്ങനെയുള്ള തുകകൾ, നികുതി നിർണ്ണയ അധികാരികൾക്ക് 
( 1) -ാം ഉപവകുപ്പ് പ്രകാരമുള്ള തീർപ്പാക്കൽ പ്രകാരം അപാകരമുള്ള തുക ഈടാക്കാൻ 
അധികാ ര മു ണ്ടാ യി രിക്കു ന്നതും ( 1 ) -ാം ഉപ വകു പ്പു പ്രകാരം പ്രസ്തുത തുക 
തീർപ്പാ ക്കു ന്നിട ത്ത് , നികുതി നിർണ്ണയ അ ധി കാ രി ക ൾ , അങ്ങ നെ യുള്ള 
നികുതിദായകർക്ക് എതിരെയുള്ള നികുതിവസൂലാക്കൽ നടപടികൾ പിൻവലിക്കേണ്ടതും, 
അത് റവ ന അ ധി കാ രി കൾക്ക് ബാധ ക മാ യി രി ക്കു ന്നതും അങ്ങ നെ യുള്ള 
നികുതിദായകർ ഏതെങ്കിലും കളക്ഷൻ ചാർജ്ജുകൾ നൽകാൻ ബാദ്ധ്യസ്ഥരായിരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 

( 3 ) ഈ വകുപ്പ് പ്രകാരം കുടിശ്ശിക തീർപ്പാക്കാൻ ഓപ് 
ചെയ്യുന്നതിനായി, നികുതിദായകൻ ഏതെങ്കിലും അപ്പലേറ്റ് അല്ലെങ്കിൽ റിവിഷണൽ 
അതോറിറ്റി മുമ്പാകെ യോ , ട്രൈബ്യൂണൽ അല്ലെങ്കിൽ കോടതി മുമ്പാകെയോ 
നിലവിലിരിക്കുന്ന എല്ലാ കേസുകളും പിൻവലിക്കേണ്ടതാണ്. 


( 4 ) ഒരു വർഷവുമായി ബന്ധപ്പെട്ട നികുതിയും പിഴയും ഉൾപ്പെടെയുള്ള 
കുടിശ്ശികകൾ ഈ വകുപ്പ് പ്രകാരം ഒരുമിച്ച് അടച്ചു തീർക്കേണ്ടതാണ്. 

- ( 5 ) (1 ) -ാം ഉപവകുപ്പ് പ്രകാരം കുടിശ്ശിക അടയ്ക്കുവാൻ ഓപ്റ്റ് ചെയ്യുന്ന 
നികുതിദായകൻ, 2017 സെപ്റ്റംബർ മാസം 30 -ാം തീയതിയിലോ അതിന് മുൻപായോ 
നികുതി നിർണ്ണയ അധികാരിക്ക് ഒരു അപേക്ഷ നൽകേണ്ടതാണ്. 

( 6) ഈ വകുപ്പിൻകീഴിലുള്ള കുടിശ്ശിക തീർപ്പാക്കുന്ന ആവശ്യത്തി 
ലേയ്ക്കായി, അപേക്ഷ സമർപ്പിച്ച തീയതി വരെയുള്ള കുടിശ്ശിക കണക്കാക്കേണ്ടതാണ്. 


13 


| (7 ) (5 ) -ാം ഉപവകുപ്പ് പ്രകാരമുള്ള ഒരു അപേക്ഷ ലഭിച്ചാൽ, നികുതി 
നിർണ്ണയ അധികാരി, (1) -ാം ഉപവകുപ്പ് പ്രകാരം നികുതിദായകനിൽ നിന്നും കിട്ടാനുള്ള 
നികുതി തുകയും മറ്റു തുകകളും കണക്കാക്കേണ്ടതും, നികുതിദായകനെ ആയത് 
അറിയിക്കേണ്ടതും, അതിനുശേഷം നികുതിദായകൻ തുക തുല്യമാസ തവണകളായി 
2017 ഡിസംബർ 31 - നോ അതിനു മുൻപായോ അടയ്ക്കേണ്ടതുമാണ്. 

- എന്നാൽ, ( 1) -ാം ഉപവകുപ്പിൻ കീഴിൽ തന്റെ കുടിശ്ശിക തീർപ്പാക്കുന്നതിന് 
ഓപ്റ്റ് ചെയ്യുന്ന ഒരു നികുതിദായകൻ, ഒരു സ്റ്റേ ലഭിക്കുന്നതിനായി സ്വമേധയായോ 
ഏതെങ്കിലും കോടതിയോ, ട്രൈബ്യൂണലോ, അപ്പലേറ്റ് അതോറിറ്റിയോ പുറപ്പെടുവിച്ച 
ഒരു ഉത്തരവോ, ഡികിയോ, വിധിന്യായമോ പ്രകാരമോ, കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് 
ഏതെങ്കിലും തുക അടച്ചിട്ടുണ്ടെങ്കിലും അപ്രകാരമുള്ള അതോറിറ്റി മുൻപാകെ 
പ്രസ്തുത കേസ് നിലവിലിരിക്കുകയും ചെയ്യുന്ന പക്ഷം അപ്രകാരം നൽകിയ തുക 
ഈ ഓപ്ഷൻ പ്രകാരം നൽകിയതായി കരുതേണ്ടതാണ്. 


( 8 ) യാതൊരു സാഹചര്യത്തിലും , ഈ പദ്ധതി പ്രകാരം തീർപ്പാക്കിയ 
തുക പിന്നീട് തിരികെ നൽകുന്നതല്ല. . 


- 5. 1991- ലെ 15 -ാം ആക്ടിന്റെ ഭേദഗതി. - 1991 - ലെ കേരള കാർഷികാദായ 
നികുതി ആക്ടിലെ (1991- ലെ 15), 37സി വകുപ്പിന് പകരം താഴെ പറയുന്ന വകുപ്പ് 
ചേർക്കേണ്ടതാണ്, അതാതയ്: 

- “37 സി. ചില സംഗതികളിൽ കുടിശ്ശിക കുറവ് ചെയ്യൽ. ( 1) ഈ 
ആക്റ്റിലോ അല്ലെങ്കിൽ അതിൻ കീഴിൽ ഉണ്ടാക്കപ്പെട്ട ചട്ടങ്ങളിലോ ഏതെങ്കിലും 
കോടതിയുടെയോ ട്രൈബ്യൂണലിന്റെയോ അപ്പലേറ്റ് അതോറിറ്റിയുടെയോ ഏതെങ്കിലും 
വിധിന്യായത്തിലോ ഡിക്രിയിലോ ഉത്തരവിലോ എന്തുതന്നെ അടങ്ങിയിരുന്നാലും, 2011 
മാർച്ച് 31 -ാം തീയതി ഉൾപ്പെടെയും അതുവരെയുമുള്ള കാലയളവുമായി ബന്ധപ്പെട്ട് 
ഈ ആക്റ്റ് പ്രകാരം നൽകേണ്ടതായ നികുതിയോ മറ്റേതെങ്കിലും തുകയോ കുടിശ്ശിക 
വരുത്തിയിട്ടുള്ള ഒരു നികുതിദായകന്, കുടിശ്ശികയായ നികുതിക്കുകയും പിഴതുകയുടെ 
മുപ്പത് ശതമാനവും നൽകുന്നതിന്മേൽ, നികുതി തുകയിൻമേലും പിഴത്തുകയിൻമേലുള്ള 
പലിശയ്ക്ക് മുഴു വൻ കുറവ് ചെയ്യലും പ്രയോജനപ്പെടുത്തിക്കൊണ്ട്, കുടിശ്ശിക 
തീർപ്പാക്കുന്നതിന് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. 

- ( 2) 1968 - ലെ കേരള നികു തി വ സൂ ലാ ക്കൽ ആക്റ്റിൽ ( 1968 - ലെ 15 ) 
എന്തുതന്നെ അടങ്ങിയിരുന്നാലും , (1) -ാം ഉപവകുപ്പ് പ്രകാരമുള്ള കുടിശ്ശിക കുറവു 
ചെയ്യൽ നികു തി വ സൂ ലാ ക്കൽ നട പടികൾ ആരംഭിച്ചിട്ടുള്ള സംഗ തി ക ളിൽ 
ബാധ കമാ യി രി ക്കു ന്നതും, അ ങ്ങ നെ യുള്ള തുക കൾ നികു തി നിർണ്ണയ 
അധികാരസ്ഥാ ന ങ്ങൾക്ക് ( 1) -ാം ഉപവകുപ്പ് പ്രകാരമുള്ള തീർപ്പാക്കൽ പ്രകാരം 
ഈടാക്കാൻ അധികാരമുണ്ടാ യി രിക്കു ന്നതും, (1 ) -ാം ഉപ വകുപ്പു പ്രകാരം തുക 


തീർപ്പാക്കുന്നിടത്ത്, നികുതി നിർണ്ണയ അധികാര സ്ഥാ ന ങ്ങൾ അങ്ങനെ 
യുള്ള 
നികുതിദായകർക്ക് എതിരെയുള്ള നികുതിവസൂലാക്കൽ നടപടികൾ പിൻവലിക്കേണ്ടതും 
അപ്പോൾ മുതൽ അത് റവന്യൂ അധികാരികൾക്ക് ബാധ ക മാ യി രിക്കു ന്നതും 
അങ്ങനെയുള്ള നികുതിദായകർ ഏതെങ്കിലും കളക്ഷൻ ചാർജ്ജുകൾ നൽകാൻ 
ബാദ്ധ്യസ്ഥരായിരിക്കുന്നതല്ലാത്തതുമാകുന്നു. 

- ( 3) ഈ വകുപ്പ് പ്രകാരം കുടിശ്ശിക അട യാൻ ഓപ്റ്റ് ചെയ്യുന്ന 
നികുതിദായകൻ ഏതെങ്കിലും അപ്പലേറ്റ് അല്ലെങ്കിൽ റിവിഷണൽ അതോറിറ്റി 
മുമ്പാകയോ, ട്രൈബ്യൂണൽ അല്ലെങ്കിൽ കോടതി മുമ്പാകയോ നിലവിലിരിക്കുന്ന 
മുഴുവൻ കേസുകളും പിൻവലിക്കേണ്ടതാണ്. 

(4) ഈ വകുപ്പ് പ്രകാരം, ഒരു വർഷവുമായി ബന്ധപ്പെട്ടുള്ള നികുതിയും 
പിഴ ത്തു കയും ഉൾപ്പെടെയുള്ള എല്ലാ കുടി ശ്ശി ക ക ളും , ഒന്നിച്ച് അടച്ച് 
തീർപ്പാക്കേണ്ടതാണ്. 


- (5 ) (1) -ാം ഉപവകുപ്പ് പ്രകാരം കുടിശ്ശിക അടയ്ക്കുവാൻ ഉദ്ദേശിക്കുന്ന ഒരു 
നികുതിദായകൻ 2017 സെപ്റ്റംബർ 30 - നോ അതിന് മുൻപോ നികുതി നിർണ്ണയ 
അധികാരസ്ഥാനത്തിന് ഒരു അപേക്ഷ നൽകേണ്ടതാണ്. 


- ( 6) ഈ വകുപ്പ് പ്രകാരം കുടിശ്ശിക തീർപ്പാക്കുന്നതിന്റെ ആവശ്യത്തിലേക്കായി 
അപേക്ഷ സമർപ്പിച്ച തീയതിവരെയുള്ള കുടിശ്ശിക കണക്കാക്കേണ്ടതാണ്. 


- (7 ) ( 5) -ാം ഉപവകുപ്പ് പ്രകാരമുള്ള ഒരു അപേക്ഷ ലഭിക്കുന്നതിന്മേൽ നികുതി 
നിർണ്ണയ അധികാരസ്ഥാനം ( 1) -ാം ഉപവകുപ്പ് പ്രകാരം നികുതിദായകനിൽ നിന്നും 
കിട്ടേണ്ട നികുതി തുകയും മറ്റു തുകകളും കണക്കാക്കേണ്ടതും, നികുതിദായകനെ 
ആയത് അറിയിക്കേണ്ടതും, അതിനു ശേഷം നികുതിദായകൻ തുക തുല്യമാസ 
തവണകളായി 2017 ഡിസംബർ 31- നോ അതിനു മുൻപായോ അടയ്ക്കേണ്ടതുമാണ്. 


- എന്നാൽ, (1) -ാം ഉപവകുപ്പിൻ കീഴിൽ തന്റെ കുടിശ്ശിക തീർപ്പാക്കുന്നതിന് 
ഓപ്റ്റ് ചെയ്യുന്ന ഒരു നികുതിദായകൻ, സ്റ്റേ ലഭിക്കുന്നതിനായി സ്വമേധയായോ 
ഏതെങ്കിലും കോടതിയോ, ട്രൈബ്യൂണലോ, അപ്പലേറ്റ് അതോറിറ്റിയോ പുറപ്പെടുവിച്ച് 
ഒരു ഉത്തരവോ, ഡികിയോ, വിധിന്യായമോ പ്രകാരമോ, കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് 
ഏതെങ്കിലും തുക അടച്ചിട്ടുണ്ടെങ്കിലും അപ്രകാരമുള്ള അധികാരസ്ഥാന ത്തിന് 
മുൻപാകെ പ്രസ്തുത കേസ് നിലവിലിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ, അപ്രകാരം 
നൽകിയ തുക ഈ ഓപ്ഷൻ പ്രകാരം നൽകിയതായി കരുതേണ്ടതാണ്. 

- ( 8) യാതൊരു സാഹചര്യത്തിലും, ഈ പദ്ധതി പ്രകാരം തീർപ്പാക്കിയ തുക 
പിന്നീട് തിരികെ നൽകുന്നതല്ല. . 


- 6. 2004 - ലെ 30 -ാം ആക്ടിന്റെ ഭേദഗതി. 2003- ലെ കേരള മൂല്യവർദ്ധിത നികുതി 
ആക്ടിലെ ( 2004- ലെ 30 ), 
- (1) 6 -ാം വകുപ്പിൽ, 

( എ ) (1) -ാം ഉപവകുപ്പിൽ, പത്തൊൻപതാം ക്ലിപ്തനിബന്ധനയ്ക്കു ശേഷം 
താഴെപറയുന്ന ക്ലിപ്ത നിബന്ധനകൾ ചേർക്കേണ്ടതാണ്, അതായത്: 

“എന്നിരുന്നാൽത്തന്നെയും, രജിസ്ട്രർ ചെയ്യപ്പെട്ട ഒരു വ്യാപാരി, കയറ്റുമതി 
ചെയ്യുന്ന ചരക്കുകൾ പായ്ക്ക് ചെയ്യുവാൻ ഉപയോഗിക്കുന്നതിന്റെ ആവശ്യത്തി 
ലേയ്ക്കായി, ഒരു കയറ്റുമതിക്കാരന് നടത്തുന്ന പായ്ക്കിംഗ് സാമഗ്രികളുടെ വിൽപ്പന , 
അപ്രകാരമുള്ള കയറ്റുമതി വ്യാപാരി, 1956 - ലെ കേന്ദ്ര വിൽപ്പന നികുതി ആക്റ്റിൻ 
( 1956 - ലെ 74 -ാം കേന്ദ്ര ആക്റ്റ്) കീഴിലുള്ള “എച്ച് ഫാറങ്ങൾ സഹിതം വിൽപ്പന 
നടത്തിയിരുന്നു എന്ന നിബന്ധനയ്ക്കു വിധേയമായി, 2016 മാർച്ച് 31 വരെയുള്ള 
കാലയളവിലേക്ക് നികുതിയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നതും, നൽകിയ നികുതി, 
ഏതെങ്കിലും ഉണ്ടെങ്കിൽ, അത് തിരികെ നൽകുന്നതല്ലാത്തതുമാകുന്നു ; 

-- എ ന്നി രു ന്നാൽത്തന്നെയും, സൗരോർജ്ജ ഉപക ര ണ ങ്ങ ളു ടെ യും , 
സജ്ജീകരണങ്ങളുടെയും പ്ലാന്റുകളുടെയും വിതരണവും സ്ഥാപനവും സംബന്ധിച്ച് 
കരാർ ജോലികളിന്മേലുള്ള നികുതി നിരക്ക്, 2013 ഏപ്രിൽ 1 മുതൽ ഒരു ശതമാന 
മായിരിക്കുന്നതും, ഉയർന്ന നിരക്കിൽ നികുതി ഏതെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ, 
ആയത് തിരികെ നൽകുന്നതല്ലാത്തതുമാകുന്നു ; 


- എന്നിരുന്നാൽത്തന്നെയും, മൂന്നാം പട്ടികയിലെ ലിസ്റ്റ് എ യിലെ ക്രമ നമ്പർ 
134 - ലെ (1 ) -ാം ഇനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള ചരക്കുകളെ 2014 ഡിസംബർ 20 -ാം 
തീയതി മുതൽ 2015 മാർച്ച് 31 -ാം തീയതി വരെയുള്ള കാല യ ള വി ലേക്ക് 
നികുതിയിൽ നിന്ന് ഒഴിവാക്കുന്നതാണ്; 


- എന്നിരുന്നാൽത്തന്നെയും, മൊബൈൽ ഫോണിനോടൊപ്പം ഒരു സീൽഡ് പാക്കിൽ 
വില്ക്കുന്ന മൊബൈൽ ചാർജ്ജറിന്റെ നികുതി നിരക്ക്, 2005 ഏപ്രിൽ 1 മുതൽ മൂന്നാം 
പട്ടി ക യിൽ വ്യക്ത മാ ക്കി യിട്ടുള്ള ചരക്കുകൾക്ക് ബാധ ക മാ യി രി ക്കു ന്ന 
നിരക്കിലായിരിക്കുന്നതാണ്; 


എന്നിരു ന്നാൽ ത്ത ന്നെ യും , 1975 - ലെ കസ്റ്റംസ് താരീഫ് ആക്റ്റിന്റെ 
( 1975 - ലെ 51 -ാം കേന്ദ്ര ആക്ട്) പട്ടികയിൽ, 15 -ാം അദ്ധ്യായത്തിൽ ഉൾപ്പെടുത്തിയ 
“ ബേക്കറി ഷോർട്ടനിംഗി ന്റെ നികുതി നിരക്ക് 2005 ഏപ്രിൽ 1 മുതൽ 2017 ഫെബ്രുവരി 
22 വരെ മൂന്നാം പട്ടികയിലെ ചരക്കുകൾക്ക് ബാധകമായ നിരക്കിലായിരിക്കുന്നതാണ്: 


മുൻ പറഞ്ഞ ക്ലിപ്തനിബന്ധനയിൽ എന്തുതന്നെ അടങ്ങിയിരുന്നാലും, നൽകിയ 
നികുതി ഏതെങ്കിലും ഉണ്ടെങ്കിൽ, അത് തിരികെ നൽകുന്നതല്ലാത്തതാകുന്നു ”. 


- 16 


( ബി) (2 ) -ാം ഉപവകുപ്പിലെ, ( എ ) ഖണ്ഡത്തിൽ താഴെപ്പറയുന്ന 
ക്ലിപ്തനിബന്ധന ചേർക്കേണ്ടതാണ്, അതായത്: 


“എന്നാൽ, 8 -ാം വകുപ്പിന്റെ ( എ ഫ്) ഖണ്ഡത്തിൽ എന്തു തന്നെ 
അടങ്ങിയിരുന്നാലും, പ്രസ്തുത ഖണ്ഡത്തിൽ പറഞ്ഞിട്ടുള്ള ചരക്കുകൾക്ക് കോമ്പൗണ്ട് 
ചെയ്ത് നികുതി നൽകുന്ന ഒരു വ്യാപാരി, 2013 ഏപ്രിൽ 1 -ാം തീയതി മുതൽ 
അപ്രകാരമുള്ള ചരക്കുകൾക്ക് ഈ ഉപവകുപ്പ് പ്രകാരമുള്ള നികുതി നൽകുവാൻ 
ബാദ്ധ്യസ്ഥനായിരിക്കുന്നതല്ല. ; 

(2) 24 -ാം വകുപ്പ്, (1) -ാം ഉപവകുപ്പിൽ, 

- (i ) ( സി ) ഖണ്ഡത്തിൽ, “മൂന്നു വർഷത്തിനുള്ളിൽ എന്ന വാക്കുകൾക്ക് 
പകരം “ നാല് വർഷത്തിനുള്ളിൽ എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 


- ( ii ) നാലാം ക്ലിപ്ത നിബന്ധ നയ്ക്കു പകരം താഴെപറയുന്ന ക്ലിപ്ത 
നിബന്ധന ചേർക്കേണ്ടതാണ്, അതായത്: 

“എന്നിരു ന്നാൽത്തന്നെയും, 2017 മാർച്ച് 31 -ാം തീയതി കാലാ വധി 
അവസാനിക്കുന്ന, 25 ബി വകുപ്പ് പ്രകാരം ദീർഘിപ്പിക്കലിന് വിധേയമായിട്ടുള്ളവ 
ഉൾപ്പെടെയുള്ളറിട്ടേൺ നിരസിക്കുന്നതിനും നികുതി തിട്ടപ്പെടുത്തൽ പൂർത്തിയാക്കുന്ന 
തിനുമുള്ള കാലയളവ്, 2018 മാർച്ച് 31-ാം തീയതിവരെ ദീർഘിപ്പിക്കുന്നതാണ്. ; 

( 3) 25 -ാം വകുപ്പ്, (1) -ാം ഉപവകുപ്പിൽ, 
- (i) " അഞ്ച് വർഷ ത്തി നകം എന്ന വാക്കുകൾക്ക് പകരം “ആറ് 
വർഷത്തിനകം എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 

(ii ) മൂന്നാം ക്ലിപ്തനിബന്ധനയ്ക്കുപകരം താഴെപ്പറയുന്ന ക്ലിഫനിബന്ധന 
ചേർക്കേണ്ടതാണ്, അതായത്: 

“എന്നി രു ന്നാൽത്തന്നെയും, 2017 മാർച്ച് 31 -ാം തീയതി കാലാ വധി 
അവസാനിക്കുന്ന, 25ബി വകുപ്പ് പ്രകാരം ദീർഘിപ്പിക്കലിന് വിധേയമായിട്ടുള്ളവ 
ഉൾപ്പെടെയുള്ള ഏതെങ്കിലും നികുതി തിട്ടപ്പെടുത്തുന്നതിന് തീരുമാനിക്കുന്നതിനുള്ള 
നടപടികൾക്കുള്ള കാലയളവ് 2018 മാർച്ച് 31 -ാം തീയതിവരെദീർഘിപ്പിക്കുന്നതാണ്. ; 

(4 ) 25ഇ വകുപ്പിന് പകരം, താഴെപ്പറയുന്ന വകുപ്പ് ചേർക്കേണ്ടതാണ്, 
അതായത്: 

- 25 ഇ . ആനുമാനിക നികുതിനൽകുന്ന വ്യാപാരികളുടെ നികുതി തിട്ടപ്പെടുത്തലും 
നികുതി നൽകലും സംബന്ധിച്ചുള്ള പ്രത്യേക വ്യവസ്ഥ . - ( 1) ഈ ആക്ടിലോ, അതിൻ 
കീഴിലുണ്ടാക്കിയ ചട്ടങ്ങളിലോ, ഏതെങ്കിലും കോടതിയുടേയോ, ട്രൈബ്യൂണലിന്റെയോ, 


G, 34/ 2017/DTP . 


17 


10 


അപ്പലേറ്റ്അല്ലെങ്കിൽ റിവിഷണൽ അതോറിറ്റിയുടെയോഏതെങ്കിലും വിധിന്യായത്തിലോ, 
ഡിക്രിയിലോ, ഉത്തരവിലോ, ഈ ആക്ട് പ്രകാരമുള്ള ഏതെങ്കിലും നികുതി നിർണ്ണയ 
ഉത്തരവിലോ പെനാൽറ്റി ഉത്തരവിലോ എന്തുതന്നെ അടങ്ങിയിരുന്നാലും, 6 -ാം വകുപ്പ്, 
(5) -ാം ഉപവകുപ്പ് പ്രകാരം നികുതി നൽകുന്നതിന് ഓപ്റ്റ്ചെയ്തിട്ടുള്ളതും 2016 മാർച്ച് 31 
വരെയുള്ള കാലയളവിൽ കണക്കിൽപ്പെടാത്ത വാങ്ങൽ നടത്തിയതായി നികുതി 
തിട്ടപ്പെടുത്തുന്ന അധികാരസ്ഥാനംകണ്ടെത്തിയിട്ടുമുള്ള വ്യാപാരികൾക്ക്, 


- (i) കണക്കാക്കിയിട്ടുള്ള മൊത്തം വിറ്റുവരവ് 6 -ാം വകുപ്പ്(5 ) -ാം ഉപവകുപ്പിൽ 
വ്യക്തമാക്കിയിട്ടുള്ള മൊത്തം വിറ്റുവരവിന്റെ പരിധിയ്ക്കുള്ളിൽ ആകുന്നപക്ഷം, നികുതി 
വിധേയമായ ചരക്കുകളുടെ വിറ്റുവരവിന്മേൽ അര ശതമാനം; 


( i ) 6 -ാം വകുപ്പ് (5) -ാം ഉപവകുപ്പ് പ്രകാരം വ്യക്തമാക്കിയിട്ടുള്ള മൊത്തം 
വിറ്റുവരവിന്റെപരിധിക്ക് അധികമായി കണക്കാക്കപ്പെട്ട മൊത്തം വിറ്റുവരവിന് ഒരു കോടി 
രൂപ വരെ, മേൽപ്പറഞ്ഞ (i) -ാം ഖണ്ഡപ്രകാരം കിട്ടേണ്ടതായ നികുതിക്ക് പുറമെ, നികുതി 
വിധേയമായ ചരക്കുകളുടെ വിറ്റുവരവിന്മേൽ ഒരു ശതമാനം; 

( ii ) ഒരു കോടി രൂപയ്ക്ക് മുകളിൽ കണക്കാക്കപ്പെട്ടിട്ടുള്ള മൊത്തം 
വിറ്റുവരവിന് (i) ഉം ( ii ) ഉം ഖണ്ഡങ്ങൾ പ്രകാരം കിട്ടേണ്ടതായ നികുതിക്ക് പുറമെ, നികുതി 
വിധേയമായ ചരക്കുകളുടെ വിറ്റുവരവിന് രണ്ട് ശതമാനം, 
എന്നീ നിരക്കുകളിൽ നികുതിനൽകികൊണ്ട്അവരുടെ കേസുകൾ തീർപ്പാക്കാവുന്നതും, 
അപ്രകാരം നികുതി നൽകുന്നതിന്മേൽ 22 -ാം വകുപ്പ് ( 7 ) -ാം ഉപവകുപ്പ് പ്രകാരമുള്ള 
പിഴത്തുക ഉൾപ്പെടെയുള്ളഎല്ലാ പിഴയും പലിശയും ഒഴിവാക്കപ്പെടുന്നതുമാണ്. 


വിശദീകരണം. - ആക്റ്റിന്റെ 2 -ാം വകുപ്പ് (എൽ. ഐ . ) ഖണ്ഡത്തിൽ എന്തുതന്നെ 
അടങ്ങിയിരുന്നാലും ഈ വകുപ്പിന്റെ ആവശ്യത്തിലേക്കായി " കണക്കാക്കപ്പെട്ടിട്ടുള്ള മൊത്തം 
വിറ്റു വ ര വ് , കണ്ട ത്തിയതോ പഖ്യാ പി ച്ചതോ ആയ കണ ക്കിൽപ്പെടാത്ത 
വാങ്ങലുകൾ, സമർപ്പിച്ച റിട്ടേണുകൾ പ്രകാരം പ്രഖ്യാപിക്കപ്പെട്ട മൊത്തം വിറ്റുവരവി 
നോട്, മൊത്തം ലാഭത്തിന്റെ അഞ്ച്ശതമാനം കൂട്ടി ചേർത്തുകൊണ്ട്ലഭിക്കുന്ന മൊത്തം 
വിറ്റുവരവ് ആയിരിക്കുന്നതാണ്. 

(2 ) (1) -ാം ഉപവകുപ്പുപ്രകാരം കേസ്സുകൾ തീർപ്പാക്കുന്നതിനായി, വ്യാപാരി, 
2017 സെപ്റ്റംബർ 30 - നോ അതിനു മുൻപോ ആയി, ഏതെങ്കിലും കോടതിയുടെയോ 

ട്രൈബ്യൂണലിന്റെയോ അപ്പലേറ്റ് അല്ലെങ്കിൽ റിവിഷണൽ അതോറിറ്റിയുടെയോ 
മുൻപാകെ കേസ് നിലവിലുണ്ടെങ്കിൽ, ആയത് പിൻവലിച്ചതിനുള്ള തെളിവ് സഹിതം , 
നികുതി തിട്ടപ്പെടു ത്തുന്ന അധികാര സ്ഥാനം മുൻപാകെ ഓപ്ഷൻ ഫയൽ 
ചെയ്യേണ്ടതാണ്. 

( 3 ) അപ കാ രമുള്ള ഓപ്ഷനും തീർപ്പാ ക്കലും കണ ക്കിൽപ്പെടാത്ത 
വാങ്ങലുകൾ കണ്ടെത്തിയിട്ടുള്ള എല്ലാ സാമ്പത്തിക വർഷങ്ങളേയും ഉൾപ്പെടുത്തി 
ക്കൊണ്ടുള്ളതായിരിക്കേണ്ടതാണ്. 


11 


( 4) ഓപ്ഷൻ ലഭിച്ച തീയതി മുതൽ പതിനഞ്ച് ദിവസത്തിനകം, (1) -ാം 
ഉ പ വ കുപ്പ് പ്രകാരം നൽകേണ്ട തുക, .......... നികുതി തിട്ട പ്പെ ടു ത്തു ന്ന 
അധികാരസ്ഥാനം വ്യാപാരിയെ അറിയിക്കേണ്ടതാണ്. 

- ( 5 ) ഈ പദ്ധതി പ്രകാരം നൽകേണ്ട തുകയുടെ മുപ്പത് ശതമാനം, (4 ) -ാം 
ഉപവകുപ്പ് പ്രകാരമുള്ള ഉത്തരവ് ലഭിച്ച തീയതി മുതൽ പതിനഞ്ച് ദിവസത്തിനകം 
നൽകേണ്ടതും, ശേഷിക്കുന്ന തുക തുല്യ മാസഗഡുക്കളായി 2017 ഡിസംബർ 31 - നോ 
അതിന് മുൻപായോ നൽകേണ്ടതുമാണ്. 

(6) ഈ വകുപ്പിലെ വ്യവസ്ഥകൾക്ക് ഭംഗം വരാതെ, കമ്മീഷണർക്ക് നികുതി 
തിട്ടപ്പെടുത്തുന്ന അധികാരസ്ഥാനങ്ങൾക്കും വ്യാപാരികൾക്കും, പദ്ധതി ഫലപ്രദമായി 
നടപ്പിലാക്കുന്നതിന്, അപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ നൽകാവുന്നതാണ്. 

- (7) ഈ പദ്ധതി ഓപ്റ്റ് ചെയ്യുന്ന ഏതൊരു വ്യാപാരിയും 2016 ഏപ്രിൽ 1-ാം 
തീയതി മുതൽ ഈ ആക്ട് പ്രകാരമുള്ള "ടാക്സ് പേയേഴ്സ് ഐഡന്റിഫിക്കേഷൻ 
നമ്പർ ( TIN) നേടിയിരിക്കേണ്ടതാണ്; 

- (8) ഈ വകുപ്പ് പ്രകാരം ഒരു വ്യാപാരി തീർപ്പാക്കിയ കണക്കിൽപ്പെടാത്ത 
വാങ്ങലുകളെ സംബന്ധിച്ചോ, അപ്രകാരമുള്ള കണക്കിൽപ്പെടാത്ത വാങ്ങലുകളുടെ 
ഫലമായി ഉണ്ടായ മറ്റു ക്രമക്കേടുകളെ സംബന്ധിച്ചോ, നികുതി തിട്ടപ്പെടുത്തുന്ന 
അധികാര സ്ഥാനം, ഈ ആക്റ്റിലെ ഏതെങ്കിലും വ്യവസ്ഥകൾ പ്രകാരമുള്ള 
യാതൊരു തുടർനടപടിയും സ്വീകരിക്കുവാൻ പാടില്ലാത്തതും, ഈ വകുപ്പു പ്രകാരം 
അങ്ങനെ തീർപ്പാക്കിയ തുക സംബന്ധിച്ച് യാതൊരു അപ്പീലോ റിവിഷനോ 
നിലനിൽക്കുന്നതല്ലാത്തതുമാണ്. 

(9) 6 -ാം വകുപ്പ്( 5 ) -ാം ഉപവകുപ്പ് പ്രകാരം നികുതി നൽകാൻ ഓപ്റ്റ് 
ചെയ്തിട്ടുള്ളതും, 2016 മാർച്ച് 31 വരെയുള്ള കാലയളവിൽ കണക്കിൽപ്പെടാത്ത 
വാങ്ങലുകൾ നടത്തിയതായി നികുതി തിട്ടപ്പെടുത്തുന്ന അധികാരസ്ഥാനം കണ്ടെത്തിയി 
ട്ടില്ലാത്തതുമായ വ്യാപാരികൾക്ക്, അപ്രകാരമുള്ള കണക്കിൽപ്പെടാത്ത വാങ്ങലുകൾ 
സ്വയം പ്രഖ്യാപിക്കാവുന്നതും, (1) -ാം ഉപവകുപ്പിൽ പരാമർശിച്ചിട്ടുള്ള പദ്ധതി ഓപ്റ്റ് 
ചെയ്യാവുന്നതും, അപകാരം ചെയ്യുമ്പോൾ, അത് സംബന്ധിച്ച്, അപകാരമുള്ള 
വ്യാപാരികൾക്ക് എതിരായി ഈ ആക്റ്റ് പ്രകാരമുള്ള യാതൊരു നടപടിയും 
ആരംഭിക്കുവാൻ പാടില്ലാത്തതുമാണ്. 

| (10 ) 2016 - 17 - ൽ ഈ വകുപ്പ് പ്രകാരമുള്ള കേസുകൾ തീർപ്പാക്കുവാൻ ഓപ്റ്റ് 
ചെയ്തിട്ടുള്ളതും എന്നാൽ തുക നൽകുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തിട്ടുള്ള 
വ്യാപാരികൾക്ക്, ഈ വകുപ്പ് പ്രകാരം അവരുടെ കേസുകൾ തീർപ്പാക്കുന്നതിന് 
ഓപ്റ്റ് ചെയ്യാവുന്നതും, മുൻപ് നൽകിയിട്ടുള്ള തുക, ഏതെങ്കിലുമുണ്ടെങ്കിൽ, ഈ 
വകുപ്പ് പ്രകാരം നൽകേണ്ട തുകയിലേക്ക് തട്ടിക്കിഴിക്കാവുന്നതും എന്നാൽ യാതൊരു 
റീഫണ്ടും അനുവദിക്കുന്നതല്ലാത്തതുമാകുന്നു . 


19 


12. 


( 11) യാതൊരു സാഹചര്യത്തിലും, ഈ പദ്ധതി പ്രകാരം നൽകിയ 
തുക പിന്നീട് തിരികെ നൽകുന്നതല്ലാത്തതാകുന്നു . ; 

(5) 25ഇ വകുപ്പിന് ശേഷം, താഴെപ്പറയുന്ന വകുപ്പ് ചേർക്കേണ്ടതാണ്, 
അതായത് - 

“25എഫ്. ചില കരാർ ജോലിക്കാരെ സംബന്ധിച്ചുള്ള നികുതി തിട്ടപ്പെടു 
ത്തലും നികുതി നൽകലും സംബന്ധിച്ച് പ്രത്യേക വ്യവസ്ഥ . ഈ ആക്റ്റിലോ, 
അതിൻകീഴിലുണ്ടാക്കിയ ചട്ടങ്ങളിലോ, ഏതെങ്കിലും കോടതിയുടെയോ, ട്രൈബ്യൂണലി 
ന്റെയോ അപ്പലേറ്റ് അതോറിറ്റിയുടെയോ ഏതെങ്കിലും വിധിന്യായത്തിലോ ഡിക്രി 
യിലോ ഉത്തരവിലോ എന്തുതന്നെ അടങ്ങിയിരുന്നാലും, സാധനങ്ങളുടെ കൈമാറ്റം 
ചരക്കുകളുടെ രൂപത്തിലുള്ളതായ കിച്ചൻ ക്യാബിനറ്റ്, അലുമിനിയം ഫാബ്രിക്കേഷൻ, 
എയർ കണ്ടീഷൻ പ്ലാന്റുകൾ എന്നിവ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ജോലികളെ 
സംബന്ധിച്ച്, 2014 - 15 വരെയുള്ള വർഷങ്ങളിൽ, ആക്ടിന്റെ 8 -ാം വകുപ്പ് ( എ ) ഖണ്ഡ 
പ്രകാരം കോമ്പൗണ്ട് ചെയ്ത നിരക്കിലുള്ള നികുതി നൽകുന്ന തിന് ഓപ്റ്റ് 
ചെയ്തിട്ടുള്ളതും അപ്രകാരം നികുതി നൽകിയിട്ടുള്ളതുമായ കരാർ ജോലിക്കാർക്ക്, 
അവർ അപ്രകാരമുള്ള കരാറുകൾ നടപ്പിലാക്കുന്നതിനുള്ള എല്ലാ വാങ്ങലുകളും 
സംസ്ഥാനത്തിനകത്താണ് നടത്തിയതെങ്കിൽ, മുഴുവൻ കരാർ തുകയിന്മേലും രണ്ട് 
ശതമാനം അധിക നികുതി നൽകാവുന്നതും അപ്രകാരം നികുതി നൽകുന്നതിൻമേൽ, 
ഏതെങ്കിലും നികുതി തിട്ടപ്പെടുത്തലോ പിഴയോ ഉൾപ്പെടെയുള്ള ഈ ആക്റ്റ് 
പ്രകാരമുള്ള യാതൊരു തുടർനടപടികളും അപ്രകാരമുള്ള കരാർ ജോലിക്കാർ 
ക്കെതിരെ നിലനിൽക്കുന്നതല്ലാത്തതുമാകുന്നു. ; 

(6) 31 -ാം വകുപ്പിന് ശേഷം, താഴെപ്പറയുന്ന വകുപ്പ് ചേർക്കേണ്ടതാണ്, 
അതായത് - 

- “31എ . ചില സംഗതികളിൽ കുടിശ്ശിക കുറവുചെയ്യൽ. - (1) ഈ ആക്റ്റിലോ 
അതിൻകീഴിലുണ്ടാക്കിയ ചട്ടങ്ങളിലോ, അല്ലെങ്കിൽ ഏതെങ്കിലും കോടതിയുടെയോ 

ട്രൈബ്യൂണലിന്റെയോ അപ്പലേറ്റ് അതോറിറ്റിയുടെയോ ഏതെങ്കിലും വിധിന്യായത്തിലോ 
ഡിക്രിയിലോ ഉത്തരവിലോ എന്തുതന്നെ അടങ്ങിയിരുന്നാലും, 2011 മാർച്ച് 31 -ാം തീയതി 
വരെയും അത് ഉൾപ്പെടെയുമുള്ള കാലയളവുമായി ബന്ധപ്പെട്ട്, ഈ ആക്ട് പ്രകാരമോ 
1956 - ലെ കേന്ദ്ര വിൽപ്പന നികുതി ആക്റ്റ് ( 1956- ലെ 74 -ാം കേന്ദ്ര ആക്ട്) പ്രകാരമോ, 
കിട്ടേണ്ടതായ നികുതിയോ മറ്റ് ഏതെങ്കിലും തുകയോ കുടിശ്ശിക വരുത്തിയിട്ടുള്ള 
ഏതെങ്കിലും നികുതിദായകന്, കുടിശ്ശികയായിട്ടുള്ള നികുതിക്കുകയും പിഴത്തുകയുടെ 
മുപ്പത് ശതമാനവും നൽകിക്കൊണ്ട്, നികുതി തുകയിന്മേലും പിഴത്തുകയിന്മേലുമുള്ള 
പലിശയുടെ മുഴുവൻ കുറവ് ചെയ്യലും പ്രയോജനപ്പെടുത്തി, കുടിശ്ശിക തീർപ്പാക്കുന്ന 
തിനുവേണ്ടി ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. 


| 13 


( 2) 1968 - ലെ നികുതി വസൂ ലാ ക്ക ൽ ആക്റ്റിൽ ( 1968 - ലെ 15 ) 
എന്തുതന്നെ അടങ്ങിയിരുന്നാലും, ( 1 ) -ാം ഉപവകുപ്പ് പ്രകാരമുള്ള കുടിശ്ശിക കുറവു 
ചെയ്യൽ നികുതി വസൂലാക്കൽ നടപടികൾ ആരംഭിച്ചിട്ടുള്ള സംഗതികളിൽ, ബാധക 
മായിരിക്കുന്നതും, (1) -ാം ഉപവകുപ്പ് പ്രകാരമുള്ള തീർപ്പാക്കൽ പ്രകാരം അങ്ങനെയുള്ള 
തുകകൾ നികുതി തിട്ട പ്പെടുത്തുന്ന അധികാര സ്ഥാ ന ങ്ങൾക്ക് ഈടാക്കാൻ 
അധികാരമുണ്ടായിരിക്കുന്നതും ( 1) -ാം ഉപവകുപ്പുപ്രകാരം തുക തീർപ്പാക്കുന്നിടത്ത്, 
നികുതി തിട്ടപ്പെടുത്തുന്ന അധികാരസ്ഥാനങ്ങൾ, അങ്ങനെയുള്ള നികുതിദായകർക്ക് 
എതിരെയുള്ള നികുതി വസൂലാക്കൽ നടപടികൾ പിൻവലിക്കേണ്ടതും, അപ്പോൾ 
അത് റവന്യൂ അധികാരികൾക്ക് ബാ ധ ക മാ യി രി ക്കു ന്നതും അങ്ങ നെ യുള്ള 
നികുതിദായകർ ഏതെങ്കിലും കളക്ഷൻ ചാർജ്ജുകൾ നൽകാൻ ബാദ്ധ്യസ്ഥരായിരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു . 

( 3) ഈ വകുപ്പിൻകീഴിൽ നികുതി അടയ്ക്കുവാൻ ഓപ്റ്റ് ചെയ്യുന്നതിനായി 
നികുതിദായകൻ ഏതെങ്കിലും അപ്പലേറ്റ് അല്ലെങ്കിൽ ഡിവിഷണൽ അധികാരി 
മുമ്പാകെയോ, ട്രൈബ്യൂണൽ അല്ലെങ്കിൽ കോടതി മുമ്പാകെയോ നിലവിലിരിക്കുന്ന 
എല്ലാ കേസുകളും പിൻവലിക്കേണ്ടതാണ്. 

- ( 4 ) ഒരു വർഷവു മായി ബന്ധ പ്പെട്ട നികു തി യും പിഴ ത്തു കയും 
ഉൾപ്പെ ടെയുള്ള എല്ലാ കുടിശ്ശിക കളും ഈ വകുപ്പ് പ്രകാ രം , ഒരു മിച്ച് 
തീർപ്പാക്കേണ്ടതാണ്. 

( 5 ) ( 1 ) -ാം ഉപ വകുപ്പ് പ്രകാരം കുടിശ്ശിക അട യ്ക്കു വാൻ ഓപ്റ്റ് 
ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന നികുതിദായകൻ, 2017 സെപ്റ്റംബർ 30 -ാം തീയതിയോ 
അതിന് മുൻപായോ നികുതി തിട്ടപ്പെടുത്തുന്ന അധികാരസ്ഥാനത്തിന് ഒരു അപേക്ഷ 
നൽകേണ്ടതാണ്. 

| ( 6 ) ഈ വകുപ്പ് പ്രകാരം തീർപ്പാക്കലിന്റെ ആവശ്യത്തിലേക്കായി, 
അപേക്ഷ സമർപ്പിച്ച തീയതിവരെയുള്ള കുടിശ്ശിക കണക്കാക്കേണ്ടതാണ്. 

- ( 7 ) (5 ) -ാം ഉപവകുപ്പ് പ്രകാരമുള്ള ഒരു അപേക്ഷ ലഭിക്കുന്നതിൻമേൽ, 
നികുതി തിട്ടപ്പെടുത്തുന്ന അധികാരസ്ഥാനം (1) -ാം ഉപവകുപ്പ് പ്രകാരം നികുതി 
ദാ യ ക നിൽ നിന്നും കിട്ടേ ണ്ട തായ നികുതി തുകയും മറ്റു തുക കളും 
കണക്കാക്കേണ്ടതും, ആയത് വ്യാപാരിയെ അറിയിക്കേണ്ടതും, അതിനു ശേഷം 
വ്യാപാരി, 2017 ഡിസം ബർ 31 - നോ അതിനു മുൻപായോ, തുക തുല്യമാസ 
തവണകളായി അടയ്ക്കേണ്ടതുമാണ്. 

- എന്നാൽ, (1) -ാം ഉപവകുപ്പ് പ്രകാരം തന്റെ കുടിശ്ശിക തീർപ്പാക്കുവാൻ 
ഓപ്റ്റ് ചെയ്യുന്ന ഒരു നികുതിദായകൻ, സ്റ്റേ ലഭിക്കുന്നതിനായി സ്വമേധയായോ ഒരു 
കോടതിയുടെയോ ഒരു ട്രൈബ്യൂണലിന്റെയോ അപ്പീൽ അധികാരിയുടെയോ ഒരു 


14 


ഉത്ത ര വോ , ഡികി യോ , വിധി ന്യാ യമോ പകാരമോ ഏതെ ങ്കിലും തുക 
അടച്ചിട്ടുണ്ടെങ്കിലും, അപ്രകാരമുള്ള അധികാരസ്ഥാനത്തിനു മുൻപാകെ പ്രസ്തുത 
കേസ് നിലിവിലിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ, അപ്രകാരം നൽകിയ തുക ഈ 
ഓപ്ഷൻ പ്രകാരം നൽകിയതായി കരുതപ്പെടേണ്ടതാണ്. 

(8) യാതൊരു സാഹചര്യത്തിലും, ഈ പദ്ധതി പ്രകാരം അടച്ച തുക 
പിന്നീട് തിരികെ നൽകുന്നതല്ല. ; - 

(7) 55-ാം വകുപ്പ്, (1) -ാം ഉപവകുപ്പിൽ, 
- (i) “ 16 -ാം വകുപ്പോ, 19 -ാം വകുപ്പോ, 44 -ാം വകുപ്പ് ( 8 ) - ഉം ( 9) - ഉം 

ഉപവകുപ്പുകളോ, 49 -ാം വകുപ്പോ, 67 -ാം വകുപ്പോ, 68 -ാം വകുപ്പോ 
69 -ാം വകു പ്പോ , 70 -ാം വകുപ്പോ (പകാ ര മ ല്ലാതെ ” എന്ന 
വാക്കുകൾക്കും ബാക്കറ്റുകൾക്കും അക്കങ്ങൾക്കും പകരം “ 16 -ാം 
വകുപ്പ് (3 ) -ാം ഉപവകുപ്പോ (8 ) -ാം ഉപവകുപ്പോഅല്ലെങ്കിൽ (9 ) -ാം 
ഉപവകുപ്പോ, 19 -ാം വകുപ്പ് ( 8) -ാം ഉപവകുപ്പോ പ്രകാരമല്ലാതെ 

എന്ന വാക്കുകളും ബ്രാക്കറ്റുകളും അക്കങ്ങളും ചേർക്കേണ്ടതാണ്; 
(i) ഒന്നാം ക്ലിപ് ത നി ബ ന്ധ ന യിൽ, “ 48, 70 എ , 72 എന്ന 
- അക്കങ്ങൾക്കും അക്ഷരത്തിനും പകരം “48 , 49 , 67 , 69, 70 , 70എ , 72 

എന്ന അക്കങ്ങളും അക്ഷരവും ചേർക്കേണ്ടതാണ്; 
( 8) 57-ാം വകുപ്പ്, (1) -ാം ഉപവകുപ്പിൽ, ഒന്നാം ക്ലിപ്തനിബന്ധനയ്ക്കുശേഷം, 
താഴെപറയുന്ന ക്ലിഫ്നിബന്ധന ചേർക്കേണ്ടതാണ്, അതായത്: 

“എന്നുമാത്രമല്ല , 2017 - ലെ കേരള ധനകാര്യ ആക്റ്റ് ഹേതു വായി 
2017 ഏപ്രിൽ 1 മുതൽ 55 -ാം വകുപ്പു പ്രകാരം അപ്പീൽ സമർപ്പിക്കാവു ന്ന 
തായിത്തീർന്ന നികുതി തിട്ടപ്പെടുത്തുന്ന അധികാരസ്ഥാനത്തിന്റെ ഒരു ഉത്തരവ്, ഈ 
വകുപ്പു പ്രകാരം ഒരു റിവിഷൻ ആയി നിലവിലിരിക്കുന്നിടത്ത്, അപ്രകാരമുള്ള 
റിവിഷൻ അതതു സംഗതിപോലെ, ഡെപ്യൂട്ടി കമ്മീഷണർക്കോ ( അപ്പീലുകൾ) 
അല്ലെങ്കിൽ അസിസ്റ്റന്റ് കമ്മീഷണർക്കോ ( അപ്പീലുകൾ) കൈമാറ്റം ചെയ്യപ്പെടുന്നതും, 
അങ്ങനെയുള്ള അധികാരസ്ഥാനം, അതിനു മുൻപാകെ ഫയൽ ചെയ്യപ്പെട്ട ഒരു 
അപ്പീൽ എന്നതുപോലെ ആയത് പരിഗണിക്കേണ്ടതുമാണ്. ; 

( 9) 60-ാം വകുപ്പ്, (1) -ാം ഉപവകുപ്പിൽ, രണ്ടാം ക്ലിപ്തനിബന്ധനയ്ക്കുശേഷം 
താഴെപറയുന്ന ക്ലിഫനിബന്ധന ചേർക്കേണ്ടതാണ്, അതായത്: 

- “എന്നിരുന്നാലും, 2017 - ലെ കേരള ധനകാര്യ ആക്റ്റ് ഹേതുവായി, 2017 ഏപ്രിൽ 
1 മുതൽ, 55 -ാം വകുപ്പുപ്രകാരം നികുതി തിട്ടപ്പെടുത്തുന്ന അധികാരസ്ഥാനത്തിന്റെ 
ഒരു ഉത്തരവ്, അപ്പീൽ നൽകാവുന്നതായിത്തീരുകയും, 57 -ാം വകുപ്പ് പ്രകാരം 


22 


ഡെപ്യൂട്ടി കമ്മീഷണർ അതിൻമേൽ ഉത്തരവുകൾ പാസ്സാക്കുകയും, 59 -ാം വകുപ്പ് 
പ്രകാരം അങ്ങനെയുള്ള ഉത്തരവുകൾക്കെതിരായി റിവിഷൻ നിലവിലിരിക്കുകയും 
ചെയ്യുന്നിടത്ത്, അങ്ങനെയുള്ള റിവിഷൻ അപ്പലേറ്റ് ട്രൈബ്യൂണലിന് കൈമാറ്റം 
ചെയ്യപ്പെടു ന്നതും ടബ ണൽ, അതിനു മുൻപാകെ ഫയൽ ചെയ്യ പ്പെട്ട 
ഒരു അപ്പീൽ എന്നതുപോലെ , ആയത് പരിഗണിക്കേണ്ടതുമാണ്. ; 

- ( 10 ) 96 -ാം വകുപ്പിനുശേഷം താഴെപറയുന്ന വകുപ്പ് ചേർക്കേണ്ടതാണ്, 
അതായത്: 

“96 എ . നികുതി തിട്ടപ്പെടുത്തലും, വീണ്ടും തിട്ടപ്പെടുത്തലും വേഗത്തിൽ 
തീർപ്പാ ക്കു ന്ന തി നുള്ള പ്രത്യേക പദ്ധതി ക ളുടെ രൂപീ ക ര ണം . - നികുതി 
തിട്ടപ്പെടുത്തലും, വീണ്ടും തിട്ടപ്പെടുത്തലും വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി 
സർക്കാരിന്, ഒദ്യോഗിക ഗസറ്റ് വിജ്ഞാപനം വഴി, ഘടന , ചുമതലകൾ, നടപടിക്രമം, 
നികുതിതിട്ടപ്പെടുത്തൽ ഫാസ്റ്റ് ട്രാക്ക് രീതിയിൽ ആരംഭിക്കുന്നതിനും, പൂർത്തീകരി 
ക്കുന്നതിനുമുള്ള രീതി എന്നിവ വ്യക്തമാക്കിക്കൊണ്ട് ഒരു പ്രത്യേക പദ്ധതി ഈ 
ആക്ട് പ്രകാരം രൂപീകരിക്കാവുന്നതാണ്. . 


( ശരിത്തർജ്ജമ ) 


കെ . എ . ശ്രീലത , 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


